: 


Regn . No . KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg. No. KL /TV ( N )/634/2015- 17 


i 


E 


GOVERNN 


- 
കശ 


രള സർ 


ർക്കാർ 


NMENT OF 


KERALA 


എം 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 ഡിസംബർ 6 
6th December 2016 
1192 വൃശ്ചികം 21 
21st Vrischikam 1192 
1938 അഗഹായനം 15 
| 15th Agrahayana 1938 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് 

വിജ്ഞാപനം 
നമ്പർ ടി .ആർ. ടി .എസ്. ആർ. 2016 - 17/ 1324. 

2016 സെപ്റ്റംബർ 10. 
-തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ ചാലക്കുടി 
ഈസ്റ്റ് വില്ലേ ജിൽ സ്ഥിതിചെയ്യുന്ന കെ . എ സ് . ഇ . ബി . 
ലിമിറ്റഡിന്റെ ചാലക്കുടി 110 കെ . വി . സബ് സ്റ്റേഷനിൽ 
നിന്നും, കൊടുങ്ങല്ലൂർ 66 കെ . വി . സബ്സ്റ്റേഷനിലേക്ക് 
വലി ച്ചിട്ടുള്ള 66 കെ . വി . പസ ര ണ ലൈൻ ശേഷി 
വർദ്ധിപ്പിച്ച് 110 കെ . വി . ആക്കി ഉയർത്തു ന്ന തി നുള്ള 
ഭരണാനുമതി ലഭിച്ചിട്ടുള്ളതാകുന്നു . പ്രസ്തുത ജോലിയുടെ 
ഭാഗമായി, ലെനിന്റെ സർവ്വേക്കും അനുബന്ധ നിർമ്മാണ 
പവർത്ത ന ങ്ങൾക്കു മായി കേരള സംസ്ഥാന വൈദ്യുതി 
ബോർ ഡ് ലിമിറ്റഡിന്റെ ഉദ്യോഗ സ്ഥൻമാരും അവർ 
താൽക്കാലികമായി നിയമിക്കുന്നവരും, ഈ ലൈൻ കടന്നുപോ 


കുന്ന ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ മുനിസിപ്പൽ പ്രദേ 
ശങ്ങളിലും, മേലൂർ, കൊരട്ടി, കാടുകുറ്റി, അന്നമനട, മാള, 
പൊയ്യ , പുത്തൻ ചിറ എന്നീ പഞ്ചായത്ത് 
പ്രദേശങ്ങളിലും , സ്ഥിതി ചെയ്യുന്ന വസ്തു വകകളിൽകൂടി 
അവരുടെ നിയമാനുസൃത കൃത്യനിർവ്വഹണത്തിനായി ആവശ്യ 
മുള്ള ഏതു സമയത്തും പ്രവേശിക്കുന്നതാണെന്ന വിവരം 2003 
- ലെ ഇലക് ടിസിറ്റി ആക്റ്റ് 164 പ്രകാരം 
ബന്ധപ്പെട്ട എല്ലാവരേയും ഇതിനാൽ അറിയിക്കുന്നു . 

PRMCI 1017/1928/2016. 


- (ഒപ്പ്) 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, 
ട്രാൻസ്മിഷൻ സർക്കിൾ, തൃശൂർ. 


